O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 21 


Tuesday , 21st December 2021 


1197 ധനു 6 


1943 അഗ്രഹായനം 30 
30th Agrahayana 1943 


6th Dhanu 1197 


നമ്പർ 


50 


വാല്യം 10 
Vol . X 


No. 


Part III 


Labour Commissionerate Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


21st December 2021 


KERALA GAZETTE 


41 


NOTICE 


No , P.831 / 2021 . 


18th November 2021 . 


Whereas the Divisional Manager , United India Insurance Company Ltd. has deposited with this 
Court a sum of * 4,37,347 ( Rupees Four Lakh Thirty Seven Thousand Three Hundred and 
Forty Seven only ) as compensation to be distributed to the dependents of the deceased 
Mr. Muhammed Hussain , who met with fatal accident while employed in timber unloading and 
where as it is reported that ( 1 ) Smt . Sainaba Beevi , Bismi Manzil , Poovannammoodu , Piravanthoor , 
Pathanapuram ( Wife ) ( 2 ) Muhammed Shaji , Bismi Manzil , Poovannammoodu , Piravanthoor , 
Pathanapuram ( Son ) , ( 3 ) Muhammed Ismail , Bismi Manzil , Poovannammoodu , Piravanthoor , 
Pathanapuram ( Son ) ( 4 ) Muhammed Sadik , Bismi Manzil , Poovannammoodu , Piravanthoor , 
Pathanapuram ( Son ) , ( 5 ) Safia Beevi , Bismi Manzil , Poovannammoodu , Piravanthoor , Pathanapuram 
( Daughter ) are his only dependents as defined under Section 2 ( 1 ) ( d ) of the Employees ' 
Compensation Act . Any others who claim to be the dependents of the deceased should within 15 
days of the publication of this notice in the Kerala Government Gazette prefer their claims in writing 
before me and prove the same . If no such claims are received within the prescribed time the entire 
amount of Compensation will be disbursed to the persons mentioned above . Claims preferred 
thereafter will not be considered . 


3 


: 


തടി കയറ്റിറക്കു ജോലിക്കിടെ അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . മുഹമ്മദ് ഹുസൈന്റെ 
ആശി തർക്ക് ന ഷ് ട പ രി ഹാരം നൽകു ന്ന തി നായി ? 4,37 , 347 ( നാല് 

ൽ 

ല ക്ഷത്തി മുപ്പത്തി 
ഏഴാ യി രത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ മാത്രം ) ഈ ഓഫീസിൽ കെട്ടി വെച്ചിരിക്കുന്നു . 
അന്വേഷണം നടത്തി യ തിൽ , എംപ്ലോയീസ് കോമ്പൻ സേ ഷൻ ആക്ട് സെക്ഷൻ 2 ( 1 ) ( ഡി ) 
പ്രകാരം , ടിയാന്റെ ആശ്രിതരായി ( 1 ) ശ്രീമതി സൈനബാ ബീവി , ബിസ്മി മൻസിൽ , പൂവണ്ണാംമൂട് , 
പിറ വ ന്നൂർ , പത്ത നാ പുരം ( ഭാര്യ ) , ( 2 ) മുഹ മ്മദ് ഷാജി , ബി സി മൻസിൽ , പൂ വ ണ്ണാം മൂട് , 
പിറവന്തൂർ , പത്തനാപുരം ( മകൻ ) , ( 3 ) മുഹമ്മദ് ഇസ്മയിൽ , ബിസ്മി മൻസിൽ , പൂവണ്ണാം മൂട് , 
പിറവന്തൂർ , പത്തനാപുരം ( മകൻ ) , ( 4 ) മുഹമ്മദ് സാദിക്ക് , ബിസ്മി മൻസിൽ , പൂവണ്ണാം മൂ ട് , 
പിറ വ ന്തൂർ , പത്ത നാ പുരം ( മകൻ ) , ( 5 ) സഫിയാ ബീ വി , ബിസ്മി മൻസിൽ , പൂ വ ണ്ണാം മൂ ട് , 
പിറ വ ന്തൂർ , പത്ത നാ പുരം ( മകൾ ) , എന്നിവർ മാത്രമേ ഉള്ളൂ എന്ന് റിപ്പോർട്ട് ലഭിച്ചിരി ക്കു ന്നു . 
ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവചനത്തിൽ ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലും 
ഉണ്ടെ ങ്കിൽ ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ 
ആ ഫീ സിൽ രേഖാ മൂലം 

ഹാജ രായി തെളി യി ക്കേ ണ്ട തും അവധി കഴി ഞ്ഞുള്ള ഹർജി കൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


' 


Office of the Employees Compensation 
Commissioner , First Floor , 
Water Authority Building , 
Civil Station P. O. Kollam - 13 


( Ed . ) 
Employees Compensation Commissioner . 


2 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


42 


KERALA GAZETTE 


Part III 


നോട്ടീസ് 


നമ്പർ സി1-772021 . 


2021 ഒക്ടോബർ 22 , 


JAIN Builders , Kochi- യുടെ കീഴിൽ ജോലി നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ . ജോസഫ് ആന്റണി , കട്ടിക്കാട് വീട് , ഫിഷർമെൻ കോളനി , സെന്റ് ജോൺ പാട്ടം , 
ഫോർട്ടുകൊച്ചി - യുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 14,51,050 ( പതിനാല് 
ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി അൻപത് രൂപ ) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി 
കട്ടിക്കാട് വീട് , ഫിഷർമെൻ കോളനി , സെന്റ് ജോൺ പാട്ടം , ഫോർട്ടുകൊച്ചി -682 001 - ൽ താമസം 
( 1 ) ശ്രീമതി ആനി നിമ്മി ( ഭാര്യ ) , ( 2 ) കുമാരി എവീറ്റ് ജോസഫ് ( മൈനറായ മകൾ ) , ( 3 ) മാസ്റ്റർ 
ആരോൺ ഇമ്മാനുവൽ ( മൈനറായ മകൻ ) , ( 4 ) ശ്രീമതി മേരി ( മാതാവ് ) എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും 
കൊച്ചി ഒന്നാം സർക്കിൾ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള 
ആശി ത രാ ണെ ന്ന് അവകാ ശ പ്പെടുന്ന മറ്റാരെങ്കിലും ഉണ്ടങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി 
സമർപ്പി ക്കേ ണ്ട തും ആയത് തെളി യി ക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ് . അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ സി1-67,2020 . 


2021 ഒക്ടോബർ 22 . 


സതേൺ റെയിൽവേ - യുടെ കീഴിൽ ജോലി നോക്കി വരവെ മാരക മായി അപകട മുണ്ടായി 
മര ണ മടഞ്ഞ ശീ . മാനു വൽ സണ്ണി പെരേ ര , കല വറ പറ മ്പിൽ , നോർത്ത് ചാല ക്കു ടി പി . ഒ . , 
തൃശൂർ - യു ടെ ആശി ത ർക്ക് തൊഴിലാളി നഷ് ട പ രി ഹാരം നൽകു ന്ന തി നാ യി ൽ 8 , 23,800 
( എട്ട് ലക്ഷത്തി ഇരു പത്തി മൂ വാ യി രത്തി എണ്ണൂറ് രൂപ ) ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടു ണ്ട് . 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
ടിയാന്റെ ആശ്രിതരായി കല വ റ പറ മ്പിൽ , നോർത്ത് ചാല ക്കു ടി പി . ഒ . , തൃശൂർ താമസം 
( 1 ) ശ്രീമതി ജെനീറ്റ് ജോർജ് ഡിസിൽവ ( ഭാ ര്യ ) , ( 2 ) മാസ്റ്റർ ജെ യ് ദ ൻ ( മെ ന റായ മകൻ ) , 
( 3 ) ശ്രീ . ജോസഫ് പെരേര ( പിതാവ് ) , ( 4 ) ശ്രീമതി മോളി പെരേര ( മാതാവ് ) എന്നിവർ മാത്രമേ 
ഉള്ളൂ വെന്നും ചാല ക്കുടി അ സി സ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ് തി രിക്കുന്നു . 
അ ( പ് കാ ര മുള്ള ആശി ത രാ ണെന്ന് അ വ കാ ശ പ്പെ ടുന്ന മറ്റാരെങ്കിലും ഉണ്ട് ങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട തുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ് . അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


21st December 2021 


KERALA GAZETTE 


43 


( 3 ) 


നമ്പർ സി1-216,2021 . 


2021 ഒക്ടോബർ 22 . 


ഡയമണ്ട് അഗ്രി ഗേറ്റ്സ് , മൂവാറ്റു പു ഴ - യുടെ കീഴിൽ ജോലി നോക്കി വരവെ മാര ക മായി 
അ പ ക ട മുണ്ടായി മര ണ മടഞ്ഞ ശ്രീ . കെ . റ്റി . ശശി , കാട്ടാ മ്പിള്ളി മറ്റം , മണീട് പി . ഒ . - യുടെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 3 9,00,000 ( ഒൻപത് ലക്ഷം രൂപ ) ഈ 
ഓഫീസിൽ കെട്ടി വച്ചിട്ടു ണ്ട് . തൊഴിലാളി കൾക്കുള്ള നഷ്ട പ രി ഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി കാട്ടാമ്പിള്ളിമറ്റം , മണീട് പി . ഒ . , 
മൂവാറ്റുപുഴയിൽ താമസം ( 1 ) ശ്രീമതി അജിത ശശി ( ഭാര്യ ) , ( 2 ) കുമാരി അശ്വതി ശശി ( മകൾ ) 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും മൂവാറ്റുപുഴ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി 
സമർപ്പി ക്കേ ണ്ട തും ആയത് തെളി യി ക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ് . അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


) 


( 4 ) 


നമ്പർ സി1-279 2021 . 


2021 ഒക്ടോബർ 22 . 


താമസം 


കൊച്ചിൻ കോർപ്പറേ ഷന്റെ കീഴിൽ ജോലി നോക്കി വരവെ മാരക മായി അപകടമുണ്ടായി 
മര ണ മടഞ്ഞ ശ്രീ . റെജി മാൻ , കു ന്ന ത്ത് പറമ്പ് വീട് , പള്ളി പ്പുറം പി . ഒ . , ചേർത്തല - യുടെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ട പരിഹാരം നൽകുന്ന തിനായി ? 15,16,423 ( പതിനഞ്ച് ലക്ഷത്തി 
പതി നാറാ യി രത്തി നാന്നൂറ്റി ഇരു പത്തി മൂന്ന് രൂപ ) ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടു ണ്ട് . 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
ടിയാന്റെ ആശി തരായി കുന്നത്ത് പറമ്പ് 

വീട് , പള്ളിപ്പുറം പി . ഒ . , ചേർത്തല 
( 1 ) ശ്രീമതി ജയന്തി ( ഭാര്യ ) , ( 2 ) ശ്രീ . രതുൽ കൃഷ്ണൻ ( മകൻ ) , ( 3 ) മാസ്റ്റർ അനന്തു കൃഷ്ണൻ 
( മെ നറായ മകൻ ) , ( 4 ) ശീമതി രാജമ്മ ( മാതാവ് ) എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും ചേർത്തല 
വടക്ക് അസി സ്റ്റന്റ് 

ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ് തി രിക്കുന്നു . അ പ കാ ര മു ള്ള 
ആശി ത രാ ണെ ന്ന് അവകാശ പ്പെടുന്ന മറ്റാരെങ്കിലും ഉണ്ടങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി 
സമർപ്പി ക്കേ ണ്ട തും ആ യത് തെളി യി ക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ് . അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


44 


KERALA GAZETTE 


Part III 


( 5 ) 


നമ്പർ സി1-752020 . 


2021 ഒക്ടോബർ 13 . 


സുരേഷ്കുമാർ , ഡി . , കൈലാസ് ഭവൻ , തലച്ചിറ ഏറം പി . ഒ . , വടശ്ശേരിക്കര , പത്തനംതിട്ട 
എ ന്ന യാ ളു ടെ 

കീഴിൽ 

ജോലി നോക്കുന്ന തി നി ട യിൽ അ പ ക ട ത്തിൽ മ ര ണ മടഞ 
ശീ . അരുൺ , എ . എസ് - ന്റെ ആശി ത ർക്ക് തൊഴിലാളി നഷ്ട പരിഹാരം നൽകു ന്ന തി നായി 
തൊഴിലാളികൾക്കുള്ള നഷ്ട പരിഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനു സരിച്ച് നിർവ്വചിച്ച 
പ്രകാരം ടിയാന്റെ ആശ്രിതരായി ആലപ്പുഴ , ചെങ്ങന്നൂർ , ആല പി . ഒ . , കോണത്തേത് വീട്ടിൽ താമസം 
( 1 ) ശ്രീമതി രജനി , കെ . കെ . ( മാതാവ് ) , ( 2 ) ശ്രീമതി ആതിര സുദർശനൻ ( സഹോദരി ) എന്നിവർ മാത്രമേ 
ഉള്ളൂവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അ പ്രകാരമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടുന്ന 
മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
15 ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട തു മാണ് . 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


എംപ്ലോയീസ് കോമ്പൻസേഷൻ 


കമ്മീഷണറുടെയും 
ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന്റെയും 


( ഒപ്പ് ) 
കമ്മീഷണർ ഫോർ എംപ്ലോയീസ് 
കോമ്പൻസേഷൻ & ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ . 


കാര്യാലയം , ആലപ്പുഴ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


21st December 2021 


KERALA GAZETTE 


45 


നോട്ടീസ് 


നമ്പർ ബി -158 / 2021 . 


2021 നവംബർ 8 . 


മാനേജർ , ഹാരി സൺ സ് മല യാളം ലിമിറ്റഡ് , നാഗമലയ് ഡിവിഷൻ , അപ്പർ സൂര്യ നെല്ലി 
എസ്റ്റേറ്റ് , സൂര്യനെല്ലി പി . ഒ . എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലിനോക്കി വരവെ 2-1-2009 - ൽ 
ജോലിക്കിടയിലുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ ശ്രീ . പിച്ചയ്യ , എച്ച് . എം . എൽ . 

നാഗമലയ് 
ഡിവിഷൻ , അപ്പർ സൂര്യനെല്ലി എസ്റ്റേറ്റ് , സൂര്യനെല്ലി പി . ഒ . എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് 
നഷ്ടപരിഹാരം നൽകുന്നതിനായി തൊഴിലുടമ ? 2,32,302 ( രണ്ടു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി 
മുന്നൂറ്റി രണ്ട് രൂപ ) ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം ആക് 
1923 -ലെ 2 ( 1 ) ( ഡി ) വകുപ്പിൽ നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണ സമ യത്തെ ആശ്രിതരായി 
( 1 ) ശ്രീമതി ഗോമതി ( ഭാര്യ ) എച്ച് . എം . എൽ . , നാഗമലയ് ഡിവിഷൻ , അപ്പർ സൂര്യനെല്ലി എസ്റ്റേറ്റ് , 

. 
സൂര്യനെല്ലി പി . ഒ . - 685 618 ( 2 ) ശ്രീ . ജോസഫ് രാജേന്ദ്രൻ , പി . ( മകൻ ) എച്ച് . എം . എൽ . , നാഗമലയ് 

( 2 
ഡിവിഷൻ , അപ്പർ സൂര്യനെല്ലി എസ്റ്റേറ്റ് , സൂര്യനെല്ലി പി . ഒ . - 685 618 ( 3 ) ശ്രീ . പ്രവീൺ , പി . ( മകൻ ) 
എച്ച് . എം . എൽ . , നാഗമലയ് ഡിവിഷൻ , അപ്പർ സൂര്യനെല്ലി എസ്റ്റേറ്റ് , സൂര്യനെല്ലി പി . ഒ . - 685 618 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് ശാന്തമ്പാറ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അന്വേഷണം നടത്തി 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ 
കോടതി മുമ്പാകെ എഴുതി സമർപ്പിക്കേ ണ്ടതും ആയത് തെളി യി ക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ കെട്ടി വച്ച് നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 


പരിഗണിക്കുന്നതല്ല . 


ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന്റെ കാര്യാലയം , 
ഇടുക്കി , പീരുമേട് . 


( ഒപ്പ് ) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണർ 

& ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


46 


KERALA GAZETTE 


Part III 


നോട്ടീസ് 


( 1 ) 


നമ്പർ ബി -1957 2021 . 


ഇസിസി 06 2021 . 


2021 നവംബർ 19 . 


ശ്രീ . വിബിൻ രാജ് , എം . വി . , s / o വിജയരാജൻ , മുണ്ടായൂർ വളപ്പിൽ ( ഹൗസ് ) , പാലക്കൽ , 
പാലിശ്ശേരി പി . ഒ . , കണിമംഗലം . എസ് . ഒ . , തൃശ്ശൂർ എന്നയാൾ ജോലിക്കിടയിൽ ഉണ്ടായ അപകടത്തിൽ 
മരണപ്പെട്ടതിന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനു വേണ്ടി ടിയാന്റെ രക്ഷിതാക്കളായ ശ്രീ . വിജയരാജൻ , എം . ബി . 
ശ്രീമതി ബേബി , സി . ബി . , സഹോദരി വിബിത , എം . വി . എന്നിവർ ഈ ട്രൈബ്യൂണൽ മുൻപാകെ ഇസിസി 
06/2021 നമ്പരായി അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം നിയമത്തിലെ 
2 ( 1 ) ( ഡി ) വകുപ്പ് അ നു സ രിച്ചുള്ള നിർ വ ചന പ്രകാരം ശ്രീ . വിബിൻ രാജിന്റെ ആശി ത രായി 
( 1 ) ശ്രീ . വിജയരാജൻ , എം . ബി . ( പിതാവ് ) , ( 2 ) ശ്രീമതി ബേബി , സി . ബി . ( മാതാവ് ) , ( 3 ) വിബിത , എം . വി . 
( സഹോദരി ) എന്നിവരാണ് ഉണ്ടായിരുന്നതെന്ന് തൃശ്ശൂർ ഒന്നാം സർക്കിൾ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 
റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് . പരേതനായ തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശ വാദവും ലഭിച്ചില്ലെങ്കിൽ മേൽ പറഞ്ഞ വ്യക്തികൾ 
മാത്രമാണ് ശ്രീ . വിബിൻരാജിന്റെ ആശ്രിതർ എന്നുള്ള നിഗമനത്തിൽ എത്തുന്നതായിരിക്കും . 


( 2 ) 


നമ്പർ ബി -1033 2021 . 


ഇസിസി 540/2016 . 


2021 നവംബർ 23 


ശീ . സജി , പാറ ക്കു ടി യിൽ വീട് , കണ്ണാറ , പയ്യനം പി . ഒ . , തൃശ്ശൂർ എന്ന വ്യക്തി ജോലി 
ചെയ്യുന്നതിനിടയിൽ അപകടം സംഭവിച്ച് മരണപ്പെട്ടതിനാൽ ടിയാന്റെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം 
നൽകുന്നതിനായി ? 10,70,438 ( പത്ത് ലക്ഷത്തി എഴു പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് രൂപ ) 
ബജാജ് അ ല യൻസ് ജനറൽ ഇൻഷ്വറൻസ് കമ്പനി ഈ കോട തി യിൽ കെട്ടി വച്ചി രി ക്കു ന്നു . 

അല 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം നിയമത്തിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ചുള്ള നിർവചന പ്രകാരം 
ടിയാന്റെ ആശ്രിതരായി ശ്രീമതി അമ്മിണി മാത്യു ( മാതാവ് ) മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് തൃശ്ശൂർ 3 -ാം 
സർക്കിൾ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് . പരേതനായ തൊഴിലാളിയുടെ 
ആശിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ പ്പെടുത്തി 15 ദി വ സ ത്തി നകം ഈ കോടതി മുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര തുക മുഴുവനും മേൽ പറഞ്ഞ വ്യക്തിക്ക് വിതരണം ചെയ്യുന്നതാണ് . 
അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


21st December 2021 


KERALA GAZETTE 


47 


( 3 ) 


നമ്പർ ബി -1876 / 2021 . 


ഇസിസി 743/2016 . 


2021 നവംബർ 23 . 


ക നേരി 


എന്ന് വ്യക്തി 

ജാലി 


ശീ . മണി , വീട് , പരി അങ്ങോട്ടു ക ര , 

ത്യശ്ശൂർ 
ചെയ്യുന്നതിനിടയിൽ അപകടം സംഭവിച്ച് മരണപ്പെട്ടതിനാൽ ടിയാന്റെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം 
നൽകുന്നതിനായി ? 6,45,000 ( ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ ) ഐ . സി . ഐ . സി . ഐ . 
ലൊംബാർഡ് ജനറൽ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് ഈ കോടതിയിൽ കെട്ടി വെച്ചിരിക്കു ന്നു . 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം നിയമത്തിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ചുള്ള നിർവചന പ്രകാരം 
ടിയാന്റെ ആശ്രിതരായി ( 1 ) ശ്രീമതി ഷീല മണി ( ഭാര്യ ) , ( 2 ) ശ്രീ . ഷമിൽ ( മകൻ ) , ( 3 ) ശ്രീ . ഷിജിൽ ( മകൻ ) , 
( 4 ) ശ്രീ . വിഷ് ണു ( മകൻ ) , ( 5 ) പ ത യായ ശ്രീമതി സീത ( മാതാവ് ) എന്നി വർ മാത്രമാണ് 
ഉണ്ടായിരുന്നതെന്ന് തൃശ്ശൂർ 1 -ാം സർക്കിൾ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് . 
പരേതനായ തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര തുക മുഴുവനും മേൽ പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ് . അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന്റെ കാര്യാലയം , 
തൃശ്ശൂർ , അയ്യന്തോൾ -680 003 . 


( ഒപ്പ് ) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


48 


KERALA GAZETTE 


Part III 


നോട്ടീസ് 


നമ്പർ 21-328 / 2021 . 


2021 നവംബർ 6 . 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ലിമിറ്റഡ് , ഇലക്ട്രിക്കൽ സെക്ഷൻ , മലപ്പുറം വെസ്റ്റ് എന്ന 
തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്ത് വരവെ 26-4-2020 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ 
ശ്രീ . വിജയൻ ചോലയിൽ എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി 
കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ലിമിറ്റഡ് { 12,70,800 ( പ്രന്തണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി 
എണ്ണൂറ് രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര 

1923 -2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണ സമയത്തെ 
ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ , കൊണ്ടോട്ടി അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


ആക്ട് 


പട്ടിക 


കമ 


മരണമടഞ്ഞ 


പേര് 


മേൽവിലാസം 


നമ്പർ 


തൊഴിലാളിയുമായുള്ള 


ബന്ധം 


1 


ശ്രീമതി രജനി , സി . പി . 


ഭാര്യ 


ചോലയിൽ ഹൗസ് , 


2 


വൈഷ്ണവ , സി . 


മകൾ 


എക്കാപറമ്പ് , 


3 


ജീഷ് , സി . 


കുഴിമണ്ണ , 


ശീഷ് , സി . 


കൊണ്ടോട്ടി പി . ഒ . , 


ശീമതി മാണി 


മാതാവ് 


മലപ്പുറം . 


6 


ശീ . തെയ്യുട്ടി 


പിതാവ് 


( മരണപ്പെട്ടു ) 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ 
രേഖാ മൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിശ്ചിത സമയ പരിധിക്കകം 
യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . ആയതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 

( ഒപ്പ് ) 

കമ്മീഷണർ , 
വ്യാവസായിക ട്രൈബ്യൂണലിന്റെ 

എംപ്ലോയീസ് കോമ്പൻസേഷൻ 
കാര്യാലയം , പാലക്കാട് . 

( വ്യാവസായിക ട്രൈബ്യൂണൽ ) . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.21 ( 4:05:00 ] +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


